O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8360 


KERALA GAZETTE 


Part III 


Kolam District 


Punaloor Talik 


NOTICE 


: ജി 2 -7350 / 2021 


13-09-2021 


പുനലൂർ താലൂക്കിൽ അഞ്ചൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുഭദ്ര അരീപ്ലാച്ചി കുരുവിക്കോണം 
രാധാകൃഷ്ണ ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് കുടുംബ പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നതിനും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അഞ്ചൽ വില്ലേജിൽ പരേതയുടെ 
മകൻ രാജേഷ് എസ് , അരീപ്ലാച്ചി കുരുവിക്കോണം രാധാകൃഷ്ണ ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ അഞ്ചൽ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 
23-09-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല കുടുംബ പെൻഷൻ ഏഴാം കക്ഷിയ്ക്ക് ലഭിക്കുന്നതിന് 
മറ്റ് കക്ഷികൾ സമ്മതമൊഴി നൽകിയിട്ടുള്ളതാണ് ആയതിനാൽ ഒന്ന് മുതൽ ഏഴ് വരെ കക്ഷികൾ പരേതയുടെ 
അനന്തരാവകാശികളാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


C 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


54 


രഘുനാഥൻ എസ് 
രാധാകൃഷ്ണൻ എസ് 


2 


മകൻ 


52 


3 


സുഷമ എസ് 


മകൾ 


48 


4 . 


പ്രീത എസ് 


മകൾ 


46 


5 


മകൾ 


45 


6 


അനിത 

എസ് 
രതീഷ് 

എസ് 
രാജേഷ് എസ് 


മകൻ 


44 


7 


മകൻ 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8361 


Revenue Department 


19th October 2021 


Kolam District 


Punaloor Talik 


NOTICE 


: ജി 2 2307 / 2021 


15-09-2021 


അ 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലീലാമ്മ കുഞ്ഞച്ചൻ ചെമ്മന്തൂർ ഷിബി 
ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് നിക്ഷേപം പിൻവലിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുനലൂർ വില്ലേജിൽ പരേതയുടെ മകൻ ഷാബു കുഞ്ഞച്ചൻ , ചെമ്മന്തൂർ ഷിബി ഭവനിൽ 
ബോധിപ്പിച്ച അപേക്ഷ പുനലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-12-2016 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷാബു കുഞ്ഞച്ചൻ 


മകൻ 


52 


2 


ഷിബി കുഞ്ഞച്ചൻ 


മകൻ 


48 


: ജി 2 7405 2021 


13-09-2021 


പുനലൂർ താലൂക്കിൽ ആയിരനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിവേകാനന്ദൻ മണലിൽ , ആതിര 
മന്ദിരത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് ആശ്രിത നിയമനം , സർവീസ് ആനുകൂല്യം കുടുംബ പെൻഷൻ എന്നിവ 
ലഭിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആയിരനല്ലൂർ വില്ലേജിൽ 
പരേതൻറെ ഭാര്യ കെ എസ് നളിനകുമാരി , മണലിൽ , ആതിര മന്ദിരത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ ആയിരനല്ലൂർ വില്ല 

കെ 
ജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
30-10-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . ആശ്രിത നിയമനം മൂന്നാം കക്ഷിക്കും സർവീസ് ആനുകൂല്യവും കുടുംബ പെൻഷനും രണ്ടാം കക്ഷിക്കും 
ലഭിക്കുന്നതിന് മറ്റ് കക്ഷികൾ സമ്മത മൊഴി നല്കിയിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെ സരസമ്മ 


അമ്മ 


86 


2 


കെ എസ് നളിനകുമാരി 


ഭാര്യ 


53 


3 


മകൾ 


28 


എൻ വി ആതിര 
ആരതി വി എൻ 


4 


മകൾ 


22 


: ജി 2 6945 2021 


01-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8362 


KERALA GAZETTE 


Part III 


പുനലൂർ താലൂക്കിൽ അറക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആനന്ദവല്ലി ഇടയം കാഞ്ചന മന്ദിരത്തിൽ 
എന്നയാളുടെ അവകാശികൾക്ക് സർവീസ് ആനുകൂല്യം ലഭിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അറക്കൽ വില്ലേജിൽ പരേതയുടെ മകൾ കാഞ്ചനമാല , ഇടമുളയ്ക്കൽ പനച്ചവിള പ്രിൻസ് ലാൻഡിൽ , 
ബോധിപ്പിച്ച അപേക്ഷ അറക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മകൾ കലയും മരണപ്പെട്ടിട്ടുള്ളതാണ് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കാഞ്ചനമാല 


മകൾ 


48 


: ജി 2 7281 2021 


10-09-2021 


7 


പുനലൂർ താലൂക്കിൽ വളക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ സുഗതൻ വിളക്കുവെട്ടം ബിയാൻ 
വില്ലയിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , സർവീസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വളക്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ തുളസമ്മ , വിളക്കുവെട്ടം ബിയാൻ വില്ലയിൽ 
ബോധിപ്പിച്ച അപേക്ഷ വളക്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തുളസമ്മ 


ഭാര്യ 


71 


2 


മകൾ 


43 


രഞ്ജു എസ് 
രജിത എസ് 


3 


മകൾ 


37 


: ജി 2 7245 } 2021 


10-09-2021 


പുനലൂർ താലൂക്കിൽ ഇടമൻ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ എസ് മത്തായി അണ്ടൂർപച്ച കുറ്റിയിൽ 
ഹൗസിൽ എന്നയാളുടെ അവകാശികൾക്ക് പവർഗ്രിഡ് കോർപ്പറേഷനിൽ നിന്നുള്ള തുക കൈപ്പറ്റുന്ന ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടമൻ വില്ലേജിൽ പരേതൻറെ ഭാര്യ റോസമ്മ മത്തായി , 
അണ്ടൂർപച്ച കുറ്റിയിൽ ഹൗസിൽ , ബോധിപ്പിച്ച അപേക്ഷ ഇടമൻ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-10-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8363 


Revenue Department 


19th October 2021 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ മത്തായി 


ഭാര്യ 


68 


2 


ബിനു മത്തായി 


മകൻ 


43 


3 


മകൻ 


41 


ബിജോ മാത്യ 
റോജി മാത്യ 


4 


മകൻ 


39 


: ജി 2 55441 2021 


02-09-2021 


പുനലൂർ താലൂക്കിൽ തിങ്കൽകരിക്കകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹുസൈൻ ഓന്തുപച്ച ഡാലി ഈട്ട 
1 വിളാകത്ത് വീട്ടിൽ എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തിങ്കൽകരിക്കകം വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷീജ ബി 
എൽ , ഓന്തുപച്ച ഡാലി ഈട്ടി വിളാകത്ത് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ തിങ്കൽകരിക്കകം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ബാങ്ക് ഇടപാടുകൾ ഒന്നാം കകഷി നടത്തുന്നതിന് മറ്റ് കക്ഷികൾ സമ്മതിച്ചു മൊഴി നല്കിയിട്ടുള്ളതാണ് അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീജ ബി എൽ 


ഭാര്യ 


46 


2 


മകൾ 


26 


നിഷാന എച്ച് 
നിഷാദ് എച്ച് 


3 


മകൻ 


24 


4 


മറിയം ബീവി മഹമൂദ് ഉമ്മാൾ 


അമ്മ 


76 


: ജി 2 6548 / 2021 


07-09-2021 


അനന്തരാവകാശ 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാരി തലയാംകുളം രാജീവ് ഭവനിൽ 
എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് , മറ്റ് ഇതര ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പുനലൂർ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് രാജേന്ദ്രനാചാരി , തലയാംകുളം രാജീവ് ഭവനിൽ , 
ബോധിപ്പിച്ച അപേക്ഷ പുനലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-06-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാജേന്ദ്രനാചാരി 


ഭർത്താവ് 


66 


2 


| സ 


മകൻ 


35 


രാജീവ് ആർ 
ആതിര എസ് 


3 


മകൾ 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8364 


KERALA GAZETTE 


Part III 


No : 1 2 1652/2021 


02-09-2021 


Notice is hereby given to all to whom it may de concern that Sawmiya Mol.S , Sankara Mangalathu veedu , 
Vellaramkulam ,, Channapetta Village , Punaloor Taluk of Kollam District has filed an application of a legal heirship certificate 
to produce before death compensation , financial benefits from Bank and all other purposes in respect of the legal heirs of 
late Sureshkumar Karunakaran Pillai , Sankara Mangalathu veedu , Vellaramkulam , who expired on 26-07-2020 and that it has 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late 
Sureshkumar Karunakaran pillai . that it is proposed to issue a legal heirship certificate according to this to the applicant . 

Minor ( s ) is / are under the protection of Sl . No 1 in the below list . Hence , it is proposed to issue a legal heir ship certifica 
te accordingly in favour of the above said members for receiving the claims . objections , if any against the issue of the said 
legal heirship certificate should be filed in person before the Tahasildar , Punaloor within 30 days from the date of 
publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 
considered . 


SCHEDULE 


SI.No 


Relationship with the Deceased 


Age 


Name of the Legal Heirs 

Sawmiyamol . S 


1 


Wife 


39 


2 


Sreedev S. Nair 


Son 


11 


3 


Sreebhadra S. Nair 


Daughter 


10 


4 


Sreedevi Amma 


Mother 


72 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8365 


Revenue Department 


19th October 2021 


Kolam District 


Punaloor Talik 


NOTICE 


: ജി 2 -77071 2021 


25-09-2021 


അ 


പുനലൂർ താലൂക്കിൽ കരവാളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ ഫിലിപ്പ് കരിപ്പുഴ പുത്തൻ വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിലുള്ള വാഹനത്തിൻറെ ഉടമസ്ഥത മാറ്റുന്നതിനും വസ്തു സംബന്ധിച്ചും മറ്റ് 
ഇതര ആവശ്യങ്ങൾക്കും ആയി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരവാളൂർ വില്ലേജിൽ കരിപ്പുഴ 
പുത്തൻ വീട്ടിൽ പരേതൻറെ ഭാര്യയും മക്കളുമായ ഡെയ്സി , ജ്യോതിസ് ജോൺ , എലിസബത്ത് ജോൺ എന്നിവർ കൂട്ടായി 
ബോധിപ്പിച്ച അപേക്ഷ കരവാളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഡെയ്സി 


ഭാര്യ 


59 


2 


മകൻ 


34 


ജ്യോതിസ് ജോൺ 
എലിസബത്ത് ജോൺ 


3 


മകൻ 


30 


: ജി 2 -7362 2021 


13-09-2021 


പുനലൂർ താലൂക്കിൽ തിങ്കൾക്കരിക്കകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏബ്രഹാം ജോൺ ഭാരതീപുര 
പുത്തൻ പറമ്പിൽ ഹൗസിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായതും സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് 
ഇതര ആവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തിങ്കൾക്കരിക്കകം വില്ലേജിൽ 
പരേതൻറെ ഭാര്യ സൂസമ്മ ഏബ്രഹാം , ഭാരതീപുരം പുത്തൻ പറമ്പിൽ ഹൗസിൽ , ബോധിപ്പിച്ച അപേക്ഷ തിങ്കൾക്കരിക്കകം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 26-05-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സൂസമ്മ ഏബ്രഹാം @ സൂസമ്മ ചാക്കോ 


ഭാര്യ 


64 


2 


ആൻസൺ ജോൺ ഏബ്രഹാം 


മകൻ 


31 


3 


അനുരൂപ് ജോൺ ഏബ്രഹാം 


മകൻ 


27 


9 2 -7361 / 2021 


13-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8366 


KERALA GAZETTE 


Part III 


പുനലൂർ താലൂക്കിൽ തിങ്കൾക്കരിക്കകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസ്കുട്ടി കെ ചന്ദനക്കാവ് 
വടക്കേടത്ത് പുത്തൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , വാഹനം സംബന്ധമായ ഇടപാടുകൾക്കും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തിങ്കൾക്കരിക്കകം വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഷേർളി , ചന്ദനക്കാവ് വടക്കേടത്ത് പുത്തൻ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ തിങ്കൾക്കരിക്കകം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22 
04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷേർളി 


ഭാര്യ 


55 


2 


ജെഫിൻ ജോസ് 


മകൻ 


28 


3 


3 


ജെസീന ജോസ് 


മകൾ 


22 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8367 


Revenue Department 


19th October 2021 


Punalur Taluk 


തിരുത്തൽ പരസ്യം 


നമ്പർ ജി2-18612021 . 

2021 സെപ്റ്റംബർ 16 . 
1-6-2021 -ാം തീയതിയിലെ 22 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം- X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാ ഗത്തിൽ 40 49 -  ാം പേജിൽ കമ നമ്പർ ( 8 ) ആയി പസി ദ്ധ പ്പെടു ത്തിയ 
ജി 2 , 1861 2021 -ാം നമ്പർ പരസ്യത്തിൽ അവകാശികളുടെ പട്ടികയിൽ പ്രസന്ന കുമാരി , എൻ . ( 53 ) മകൾ 
എന്നവരുടെ പേരുകൂടി ഉൾപ്പെടുത്തി തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 0.19 12 : 1 3:39 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


